മ്യൂസിയംമൃഗശാലാവകുപ്പ് 

പുനർദർഘാസ്പരസ്യം 


നമ്പർഎം.ഇസഡ്(എഫ്)148/2016. 

2016മേയ്2. -തിരുവനന്തപുരംമ്യൂസിയംമൃഗശാലാവകുപ്പിലെഅപ്പർഗാർഡൻപരിസരം,മൃഗശാലാഓഫീസ്,മൃഗശാലാടിക്കറ്റ്കൗണ്ടർഎന്നിവിടങ്ങളിൽദിനംപ്രതിഉണ്ടാകുന്നമാലിന്യങ്ങൾ ശേഖരിച്ച്പുറത്തേക്ക്കൊണ്ടുപോയിനീക്കംചെയ്യുന്നതിന്താൽപ്പര്യമുള്ളസ്ഥാപനങ്ങൾവ്യക്തികൾഎന്നിവരിൽനിന്നുംസീലുവെച്ചദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു. ദർഘാസിനോട്കൂടിആകെക്വാട്ട്ചെയ്യുന്നതുകയുടെ2.5ശതമാനംനിരതദ്രവ്യമായിഡയറക്ടറുടെപേരിൽമാറാവുന്നഡി.ഡി.ആയിനൽകേണ്ടതാണ്.സ്ഥാപനത്തിന്റെവ്യക്തിയുടെ പേര്,അഡ്രസ്സ്എന്നിവവ്യക്തമായെഴുതിയദർഘാസുകൾഡയറക്ടർ,മ്യൂസിയംമൃഗശാലാവകുപ്പ്,തിരുവനന്തപുരംഎന്നഅഡ്രസ്സിൽസമർപ്പിക്കേണ്ടതാണ്.ദർഘാസുകൾദർഘാസ് ഫോമിൽനൽകേണ്ടതാണ്.ദർഘാസ്ഫോമിന്റെവില-800-വാറ്റുമാണ്.ഡ്യൂപ്ലിക്കേറ്റിന്-400-ംവാറ്റുംഅധികമായൊടുക്കേണ്ടതാണ്.വകുപ്പിലെസ്വീപ്പർമാർനിർദ്ദിഷ്ട സ്ഥലങ്ങളിൽനിക്ഷേപിച്ചിരിക്കുന്നവേസ്റ്റുകൾസെക്ഷൻമേധാവികൾപ്രത്യേകമായിചൂണ്ടിക്കാണിക്കുകയോ,നിർദ്ദേശിക്കുന്നസ്ഥലത്ത്നിന്നുള്ളഖരമാലിന്യങ്ങൾദിനംപ്രതി നിർദ്ദേശാനുസരണംനീക്കംചെയ്യേണ്ടതാണ്.മാലിന്യങ്ങൾഓരോദിവസവുംനീക്കംചെയ്ത്കഴിയുമ്പോൾഅതാത്സ്ഥലത്ത്ഡ്യൂട്ടിയിലുള്ളജീവനക്കാരെയും,സെക്ഷൻ മേധാവികളെയുംവൃത്തിയാക്കിയത്ബോദ്ധ്യപ്പെടുത്തേണ്ടതും,മേലധികാരിയുടേയും,സൂപ്പർവൈസറിഉദ്യോഗസ്ഥൻമാരുടെനിർദ്ദേശങ്ങൾപാലിക്കേണ്ടതുമാണ്.ദിനംപ്രതിമാലിന്യങ്ങൾ പുറത്തുകൊണ്ടുപോയിനിക്ഷേപിക്കുന്നതിന്റെപൂർണ്ണഉത്തരവാദിത്വംടെണ്ടർഉറപ്പിച്ച്ഏറ്റെടുക്കുന്നവർക്കായിരിക്കും.മാലിന്യങ്ങൾനീക്കംചെയ്യുന്നതിനുള്ളകാലാവധി1-8-2016 മുതൽ31-7-2017വരെയാണ്.എന്നാൽ31-7-2017-ന്മുൻപായികരാറുകാരന്റെസേവനംവകുപ്പിന്ആവശ്യമില്ലാത്തപക്ഷംകരാർഅവസാനിപ്പിക്കുന്നതിനുള്ളഅധികാരം ഡയറക്ടറിൽനിക്ഷിപ്തമാണ്.ടെണ്ടറിനോടൊപ്പംഎഗ്രിമെന്റ്ഉള്ളടക്കംചെയ്യേണ്ടതാണ്.ഏറ്റവുംകുറഞ്ഞക്വാട്ട്ചെയ്യുന്നവ്യക്തിക്ക്സ്ഥാപനത്തിന്ടെണ്ടർഉറപ്പിച്ച്നൽകുന്നതും, ഉത്തരവ്ലഭിക്കുന്നവ്യക്തിവകുപ്പ്നിർദ്ദേശിക്കുന്നവ്യവസ്ഥകൾഅംഗീകരിച്ച്-100-ന്റെമുദ്രപ്പത്രത്തിൽഎഗ്രിമെന്റ്സമർപ്പിക്കേണ്ടതാണ്. 

അടങ്കൽതുക---4ലക്ഷം. 

ദർഘാസ്ഫോറം7-6-2016മുതൽ10-6-2016,3.30മണിവരെആഫീസിൽനിന്നുംലഭിക്കുന്നതാണ്.ദർഘാസുകൾസ്വീകരിക്കുന്നഅവസാനതീയതി14-6-2016ഉച്ചയ്ക്ക് 1മണിവരെയാണ്.ദർഘാസുകൾസമർപ്പിച്ചവരുടേയോ,അവർചുമതലപ്പെടുത്തുന്നവരുടേയോസാന്നിദ്ധ്യത്തിൽഅന്നേദിവസം3.30-ന്ദർഘാസുകൾതുറക്കുന്നതാണ്.ദർഘാസിനെ സംബന്ധിച്ച്അന്തിമതീരുമാനമെടുക്കുന്നതിനുള്ളപൂർണ്ണഅധികാരംമ്യൂസിയംമൃഗശാലഡയറക്ടറിൽനിക്ഷിപ്തമാണ്.സർക്കാർദർഘാസുകൾക്കുള്ളഎല്ലാനിബന്ധനകളും ബാധകമാണ്.ദർഘാസിനെകുറിച്ചുള്ളകൂടുതൽവിവരങ്ങൾമ്യൂസിയംമൃഗശാലഡയറക്ടറുടെഓഫീസിൽനിന്നുംപ്രവൃത്തിസമയങ്ങളിൽഅറിയാവുന്നതാണ്.ടെണ്ടർ അംഗീകരിച്ച്കിട്ടുന്നവ്യക്തിമൊത്തംതുകയുടെ5ശതമാനംസെക്യൂരിറ്റിഡെപ്പോസിറ്റ്സമർപ്പിക്കേണ്ടതാണ്. 


മ്യൂസിയംമൃഗശാലാവകുപ്പ്, തിരുവനന്തപുരം. 


(ഒപ്പ്) ഡയറക്ടർ. 


